Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


CRNME 


Shi 


MENT OF 


KERALA 


Wise 


( 5 


KERALA GAZETTE 
-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st June 2010 

2010 ജൂൺ 1 
11th Jyaishta 1932 
- 1932 ജ്യേഷ്ഠം 11 


No . 

| 22 
നമ്പർ 


വാല്യം 55 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


നമ്പർ റ്റി . എക്സ് 


. 4 / 4599 / 2010. 


2010 


മേയ് 


14. 


- (1) 


| 112 17 


-- സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 1981 ജൂല 
നമ്പർ റ്റി . എക്സ് . 3/1120 / 2010. 

2010 മേയ് 11. 

മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1981 ഫെബ്രു വരി ഡിപ്ലോമാ പരീക്ഷയിൽ കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എൻജിനീയറിംഗ് ഡിപ്ലോമാ 

- നിന്നും 11217 രജി സ്ററർ നമ്പർ പ്രകാരം പാസ്സായ 
പരീക്ഷയിൽതൃശ്ശൂർ മഹാരാജ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 

ശ്രീമാൻ പി . ഭാസ്കരൻ എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമാ 
നിന്നും രജിസ്റ്റർ നമ്പർ 3840 പ്രകാരം പാസ്സായ 

സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
ശീമാൻ ബഷീർ, എം . കെ . എന്ന ആൾക്ക് നൽകിയ 

സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോ യി രിക്കു ന്നു . 

തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന - പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 

മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യത്തീയതി മുതൽ ഒരു സാങ്കേതിക പരീക്ഷാ വിഭാഗം, 

( ഒപ്പ്) 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 

തിരുവനന്തപുരം. 

ജോയിന്റ് കൺട്രോളർ . 


1st JUNE 2010 ] 


EDUCATION DEPARTMENT 


44 


കോട്ടയം വിദ്യാഭ്യാസ ഉപഡയറക്ടറാഫീസിലെ 
അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ നടപടി ഉത്തരവ് 


നമ്പർ ബി2 / 20178 /2005. 


2010 മാർച്ച് 23. 


പരാമർശം: - 1. ഈ ആഫീസിലെ ഇതേ നമ്പരിലെ 15 - 12 -2005 - ലെ 

കാരണം കാണിക്കൽ നോട്ടീസ്. 
2. താങ്കളുടെ 1-9- 2006- ലെ അവധിക്കപേക്ഷ . 
3. ഈ ആഫീസിലെ ഇതേ നമ്പരിലെ 25- 9- 2006 - ലെ 

കുറ്റാരോപണ മെമ്മോ. 
4 . ഈ ആഫീസിലെ ഇതേ നമ്പരിലെ 15- 3 -2007 - ലെ 
ദീപിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ച കുറ്റാരോപണ 
മെമ്മോ. 


5. ശ്രീമതി മറിയാമ്മ സാമുവേൽ കുന്നപ്പള്ളി 
പറ മ്പിൽ ആല പ്പു ഴയുടെ 25 - 9 - 2007 - ലെ 
ബഹു . വിദ്യാഭ്യാസമന്ത്രി മുമ്പാകെ സമർപ്പിച്ച 
നിവേദനം. 


6. ഈ ആഫീസിലെ ഇതേ നമ്പരിലെ 19 - 12 -2007 - ലെ 
- റിപ്പോർട്ട്. 
7. 16 - 2- 2008- ലെ 59756 / സി1/ 2007/ പൊ . വി. നമ്പരായ 

സർക്കാർ നിർദ്ദേശം. 
8. മുരിക്കുംവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ 

ഹയർ സെക്കണ്ടറി സ്കൂൾ പ്രിൻസിപ്പലിന്റെ 
എച്ച്എസ് 2എ / 2008 - 09 നമ്പരായ 12- 12 - 2009 - ലെ 
കത്ത്. 


ആഫീസിൽനിന്ന് പരാമർശം 1 പ്രകാരം കാരണം കാണിക്കൽ 
നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു . ടി നോട്ടീസിന് 
4 -10 -2005 മുതൽ 15 -9 - 2006 വരെയുള്ള കാലയളവിലേക്ക് 
അ വ ധി ക്കുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടു ണ്ട ന്നുള്ള ഒരു 
അറിയിപ്പു മാത്രമാണ് താങ്കൾ പരാമർശം 2 പ്രകാരം നൽകിയത്. 
15 - 12 - 2005 - ലെ നോട്ടീസിന് തൃപ്തി ക ര മായ മറു പടി 
സമർപ്പിക്കാഞ്ഞതിനാൽ 15 -5 - 2006 - ന് മറ്റൊരു നോട്ടീസ് കൂടി 
നൽകിയി രു ന്നു . എന്നാൽ ടി നോട്ടീസുകൾക്ക് മറുപടി 
ലഭിക്കാത്തതിനാൽ പരാമർശം 3 പ്രകാരം താങ്കൾക്ക്കുറ്റാരോപണ 
മെമ്മോ നൽകുകയുണ്ടായി. എന്നാൽ ആ കുറ്റാരോപണ 
മെമ്മോ താങ്കൾ കൈപ്പറ്റാതെ മടങ്ങി വന്നി രു ന്നു . ഈ 
സാഹചര്യത്തിൽ പരാമർശം 4 പ്രകാരം കുറ്റാരോപണ മെമ്മോ 
ദ്വീപിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു . ടി കുറ്റാരോപണ 
മെമ്മോയ്ക്ക് താങ്കൾ മറു പടി സമർപ്പിച്ചി രു ന്നില്ല . ഈ 
അവസരത്തിൽ താങ്കളുടെ ഭാര്യ പരാമർശം 5 പ്രകാരം 
സർക്കാരിനു നൽകിയ നിവേദനത്തിൽ സർക്കാർ റിപ്പോർട്ട് 
ആവശ്യപ്പെടുകയും ആയതിന് പരാമർശം 6 പ്രകാരം സർക്കാരിന് 
വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു . ആയത് 
അവലോകനം ചെയ്ത പരാമർശം 7 പ്രകാരം ലഭിച്ച സർക്കാർ 
നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ തിരികെ സർക്കാർ 
സർവ്വീസിൽ പ്രവേശിപ്പിച്ചിരുന്നു . തിരികെ സർവ്വീസിൽ പ്രവേശിച്ച 
താങ്കൾ അനധികൃതമായി വീണ്ടും ജോലിക്ക് ഹാജരാകുന്നി 
ല്ലായെന്ന് പരാമർശം 8 പ്രകാരം റിപ്പോർട്ട് ലഭിച്ചിരുന്നു . ഈ 
വിവരം പരാമർശം 9 പ്രകാരം പൊതു വിദ്യാഭ്യാസ സെക്രട്ടറി 
മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിരുന്നു . ആയതിന് പരാമർശം 10 
പ്രകാരം ലഭിച്ച സർക്കാർ നിർദ്ദേശപ്രകാരം വീണ്ടും അച്ചടക്ക 
നടപടികൾ തുടരുന്നതിന്റെ ഭാഗമായി പരാമർശം 11 പ്രകാരം 
കുറ്റാരോപണ മെമ്മോ പുറപ്പെടുവിച്ചിരുന്നു . ടി കുറ്റാരോപണ 
മെമ്മോ കൈപ്പറ്റിയതായുള്ള പോസ്റ്റൽ അധികാരികളുടെ 

കൈപ്പറ്റു രസീത് പരാമർശം 12 പ്രകാരം ലഭിക്കുകയും 
ചെയ്തു . 

- താങ്കൾ കുറ്റാരോപണ മെമ്മോ കൈപ്പറ്റുകയും നിശ്ചിത 
സമയപരിധിക്കുള്ളിൽ മറുപടി സമർപ്പിക്കുകയും ചെയ്യാത്ത 
സാഹചര്യത്തിൽ കേരള സിവിൽ സർവ്വീസ് ( സി. സി. ആന്റ് എ ) 
റൂൾ 1960 - ലെ റൂൾ 15 പ്രകാരമുള്ള അന്വേഷണ വിചാരണ 

നോട്ടീസ് പുറപ്പെടുവിക്കുകയും താങ്കൾക്ക് ഈ നോട്ടീസ് 
രജി സ്റ്റേർഡ് വിത്ത് എ . ഡി . ആയി അയയ്ക്കു കയും 
ചെയ്തിരുന്നു . എന്നാൽ മേൽവിലാസക്കാരൻ സ്ഥലത്ത് ഇല്ല . 
ഇപ്പോഴത്തെ മേൽവിലാസം അറിയില്ലായെന്ന കുറിപ്പോടുകൂടി 
അന്വേഷണ വിചാരണ നോട്ടീസ് തിരികെ ലഭിച്ചിട്ടുള്ളതുമാണ്. 
കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശിക്ഷണ നടപടികളെ 
സംബന്ധിച്ച മാന്വൽ പാര 53 (1), ( 2 ), ( 3 ), ( 4 ) പ്രകാരം 
യഥാസമയം അന്വേഷണ വിചാരണ ആരംഭിക്കകുയും ഹാജരായ 
കക്ഷികളെ 17 - 12 - 2009- ൽ കേൾക്കുകയും ആരോപണ വിധേയനെ 
സംബന്ധിക്കുന്ന സ്കൂളിലെ രേഖകൾ പരിശോധിച്ചിരുന്നതുമാണ്. 
അതിൻപ്രകാരം അന്വേഷണ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള 
- തു മാ ണ് . അന്വേഷണ റിപ്പോർട്ടും താൽക്കാലിക മായി 
കഠിനശിക്ഷ നിശ്ചയിച്ചു കൊണ്ടുള്ള നോട്ടീസും താങ്കൾക്ക് 
ലഭ്യ മായ മേൽ വി ലാ സ ത്തിൽ രജി സ് റ്റേർഡ് ആയി 
അയച്ചിരു ന്നതും ടി നോട്ടീസും അന്വേഷണ റിപ്പോർട്ടും 


9. ഈ ആഫീസിലെ ഇതേ നമ്പരിലെ 1-1- 2009- ലെ 

പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സമർപ്പിച്ച 
റിപ്പോർട്ട്. 
10 . 24 - 2 - 2009 - ലെ 59756 / സി1/ 2007 പൊ . വി . 

നമ്പരായ സർക്കാർ നിർദ്ദേശം. 
11. ഈ ആഫീസിലെ ഇതേ നമ്പരായ 13-7 -2009- ലെ 

കുറ്റാരോപണ മെമ്മോ. 
12. പോസ്റ്റൽ അധികാരികൾ സമർപ്പിച്ച കൈപ്പറ്റു 

രസീത്. 
13. ഈ ആഫീസിലെ ഇതേ നമ്പറിലെ 2- 12 -2009- ലെ 
അന്വേഷണ വിചാരണ നോട്ടീസ് 1960 - ലെ 

സിസിഎ റൂൾ 15 പ്രകാരമുള്ളത്. 
14. ഈ ആഫീസിലെ 21-1-2010 - ലെ ബി2/ 202178 /2008 

നമ്പർ നോട്ടീസ്. 


ഉത്തരവ് 
നെടുങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിലെ 
ഹെഡ്മിസ്ട്രസിന്റെ 18- 11- 2005 - ലെ കത്തുപ്രകാരം ടി സ്കൂളിലെ 
എൽ. ഡി. ക്ലാർക്കായി ശ്രീ. ജോമോൻ സ്കറിയാ എന്ന താങ്കൾ 
4 - 10 - 2005 മുതൽ അനധികൃതമായി ജോലിക്ക് ഹാജരാകു 
ന്നില്ലായെന്ന് അറിയിക്കുകയും ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാന 
ത്തിൽ താങ്കൾക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഈ 


1st JUNE 2010 ] 


EDUCATION DEPARTMENT 


“ മേൽവിലാസക്കാരൻ സ്ഥലത്തില്ല ഇപ്പോഴത്തെ മേൽവിലാസം 
അറിയില്ല ” എന്ന കുറിപ്പോടുകൂടി പോസ്റ്റൽ അധികാരികളിൽ 
നിന്നും മടക്കി ലഭിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ 
കേരള സിവിൽ സർവ്വീസ് ( സി . സി . ആന്റ് എ .) റൂൾ 1960- ലെ 
റൂൾ 11 (1 ) ( VII) പ്രകാരമുള്ള റിമൂവൽ ഫം ദി സിവിൽ 
സർവ്വീസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന കഠിന ശിക്ഷ 
ചുമത്തി അനധികൃതമായി ജോലിക്കു ഹാജരാകാതിരിക്കുന്ന 
10 - 10 - 2008 മുതൽ താങ്കളെ കേരള ഗവൺമെന്റ് സർവ്വീസിൽ 
നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


Tender without agreement and EMD will be rejected. 
Detailed specification will be available along with the 
tender forms. All other rules regarding the tender 
formalities of Government will be applicable for this tender 
also . Principal has right to reject any tender without 
notice and cancel the tender. 


വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, 
കോട്ടയം, 


- ( ഒപ്പ്) 
അഡ്മിനിസ്ട്രേറ്റീവ് 

അസിസ്റ്റന്റ്. 


- കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്സനോളജി 
- യിലേക്ക് വാങ്ങിയ പുതിയ ബസ് ചേസിസിന്റെ (അശോക് 
ലെയ്ലാന്റ് ചീറ്റ എ . എൽ. പി. എസ്. V 4/95 -5334 എം . എം . 
വിത്ത് H സീരീസ് 6 ETI ഡീസൽ എഞ്ചിൻ) ബോഡി നിർമ്മി 
ക്കു ന്ന തിന് താൽപ്പര്യമുള്ള മുൻ പരിചയമുള്ള കരാറു 
കാരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . നിർമ്മാണത്തിന്റെ 
വിശദവിവരങ്ങൾ ദർഘാസിനോടൊപ്പം ലഭിക്കുന്നതാണ്. 


ആകെ അടങ്കൽ തുക - രൂപ 5,75, 000. 


SHORT TENDER NOTICE 
No. A3/ 2398/2009. 

| 13th May 2010 . 
Sealed competitive tenders are invited from the 
experienced firms for the body building of the new bus 
chasis (Ashok Leyland Cheetah ALPSV 4 /95 -5334 mm WB 
with H series 6 ETI Diesel Engine ) of Rajiv Gandhi 
Institute of Technology, Kottayam as per specifications, 
which will be supplied along with tender forms. Estimated 
cost of work is Rs. 5, 75, 000. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 1,200 + വാറ്റ് 12.5 % = രൂപ 1,350. 
പകർപ്പ് -രൂപ 600 + വാറ്റ് 12.5 % = രൂപ 675 . 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 26 - 6- 2010 പകൽ 3 മണി. 


- പൂരിപ്പിച്ച ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 28 - 6 - 2010 പകൽ 3 മണി. 


ദർഘാസ് തുറന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും 30 - 6 - 2010 പകൽ 11 മണി. 


Cost of tender form : 

Original - Rs. 1,200 + VAT @ 12.5 % = Rs. 1,350 . 

Duplicate - Rs. 600 + VAT @ 12.5 % = Rs. 675. 
- Last date and time of sale of tender - 26 - 6 - 2010 , 
3 p. m . 

Last date and time of receipt of tender form 
28- 6 -2010 , 3 p . m . 

- Date and time of opening of tender - 30 - 6 - 2010 , 
11 a . m . 


- ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 
35 രൂപ അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും 
വിലയോടൊപ്പം മണിയോർഡറായി പ്രിൻസിപ്പാളിന്റെ പേർക്ക് 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 15 - 6- 2010. 


ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ., പാമ്പാടി, 
കോട്ടയം - 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ 
മുഖേനയോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 
3 മണി വരെ ലഭിക്കുന്നതാണ്. 


Tender forms can be had from the Principal, 
Rajiv Gandhi Institute of Technology , Velloor P . O ., 
Pampady, Kottayam -686 501 on a cash remittance as above 
or by post on all working days between 10 a . m . to 3 p . m . 
The tender should be superscribed with Tender No. and 
date . Cheque , Postage Stamp, DD , Postal Order etc . will 
not be accepted towards the cost of the tender forms. 
The tender forms are not transferable. The cost of tender 
form will not be refunded . 

Those who want tender forms by registered post 
should sent Rs. 35 extra by M . O . for each tender forms 
besides the cost of tender to the undersigned which 
should be received on or before 15 -6 -2010 . 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ചെക്ക്, തപാൽ സ്റ്റാമ്പ്, പോസ്റ്റൽ ഓർഡർ, 
ഡി. ഡി . മുതലായവ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് വില മടക്കി 
നൽകുന്നതല്ല. 

-- ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന 
ആൾ ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ള കേരള സർക്കാർ 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യവും വയ്ക്കേണ്ടതാണ്. സമ്മതപത്രവും 
നിര ത ദ വ്യവും ഇല്ലാത്ത ദർഘാ സു കൾ നിരു പാ ധികം 


As per the tender conditions , along with the tender 
the tenderer should send an agreement executed in Kerala 
Stamp Paper worth Rs . 50 and EMD 1 % of the total cost 
of the work (returnable ) by way of D . D . in favour of the 
Principal, Rajiv Gandhi Institute of Technology, Kottayam. 


1st JUNE 2010 ] 


EDUCATION DEPARTMENT 


46 


All other terms and conditions of the tender 
mentioned above will remain unaltered . 


നിരസിക്കപ്പെടു ന്ന താണ്. ദർഘാസ് നടപടിക്രമ ങ്ങ ളിൽ 
സർക്കാരിന്റെ മറ്റെല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 
പ്രത്യേക കാരണങ്ങൾ കാണിക്കാതെ തന്നെ പ്രിൻസിപ്പാളിന് 
ദർഘാസ് നിരസിക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും. 


19-2 -2010 - ന് ഈ ഓഫീസിൽനിന്നും പുറപ്പെടുവിച്ച ഇതേ 
നമ്പർ ദർഘാസിന്റെ വിൽപ്പനയും സ്വീകരിക്കലും തുറക്കലും 
താഴെ കാണിച്ച പ്രകാരം ദീർഘിപ്പിച്ച വിവരം ഇതിനാൽ 
അറിയിക്കുന്നു. 


Rajiv Gandhi Institute of Technology , 
Kottayam. 


( Sd.) 
Principal. 


- പ്രവൃത്തിയുടെ പേര്- സെമിനാർ ഹാൾ നവീകരണം 
( 2008 - 09 വർഷത്തെ സി. ഡി. സി . ഫണ്ടുപയോഗിച്ച്). 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 -6 - 2010 ഉച്ചയ്ക്ക് 1 മണി. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -8 -6- 2010 ഉച്ചയ്ക്ക് 1 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8- 6 - 2010 
ഉച്ചയ്ക്ക് 2.30 മണി. 


TENDER EXTENSION NOTICE 
No. A1- 1171 /2008. 

| 11th May 2010 . 
The date of sale, submission and opening of the 
following tender invited vide this office is hereby further 
extended as detailed below . 

Name of Work — Modification of Seminar Hall. 

Last date and time for obtaining tender form 
8-6 -2010 , 1 p . m . 

Last date and time for submitting tender form 
8-6 -2010 , 1 p. m . 

Date and time for opening of tenders - 8 - 6 - 2010 , 
2 .30 p . m . 


- ദർഘാസിനെ സംബന്ധിക്കുന്ന മറ്റെല്ലാ നിബന്ധനകളും 
മേൽ സൂചിപ്പിച്ച 19 - 2-2010 - ലെ അസ്സൽ ദർഘാസിലേത്തന്നെ 
തുടരുന്നതാണ്. 


Government College, 
Malappuram . 


( Sd.) 
Principal. 


